Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


L 


VERNMEN 


രം സാധ 


-ാം 


KERALA 


sa 
A 


MENT OF 


- 


് 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


23rd November 2010 

2010 നവംബർ 23 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


- 46 


വാല്യം 55 


നമ്പർ 


2nd Agrahayana1932 
1932 അഗ്രഹായനം 2 


PART III 


Police Department 


ടെണ്ടർ/ ലേല പരസ്യം 

- 3. ടെണ്ടർ അയയ്ക്കുന്നതിനോടൊപ്പം മേൽപ്പറഞ്ഞ 

നിരക്കിലുള്ള നിരതദ്രവ്യം സൂപണ്ട് ഓഫ് പോലീസ്, 
നമ്പർ എം . 3892/ 2010 /എസ്. സി. ഇ . 2010 ഒക്ടോബർ 1, 

വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, സ്പെഷ്യൽ 
-- വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, 

സെൽ, എറണാകുളം ഓഫീസിൽ കെട്ടിവച്ചതിന്റെ രസീതും 

ഉണ്ടായിരിക്കേണ്ടതാണ്. 
സ് സ്പെഷ്യൽ സെൽ, എറണാകുളം, കലൂർ കതൃക്കടവ് 
ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും ഡിപ്പാർട്ട് മെന്റിന് - 4. രസീത് ഇല്ലാത്ത ടെണ്ടറുകൾ യാതൊരു 
ഉപയോഗമില്ലാത്തതുമായ 1999 മോഡൽ കെ . എൽ. 01. ആർ. -- കാരണ വശാലും സ്വീകരിക്കുന്നതല്ല . ടെണ്ടറുകൾ 
3880 മാർഷൽ ജീപ്പ് 2010 ഡിസംബർ മാസം 21 -ാം തീയതി അയയ്ക്കുന്ന കവറിന്റെ മുകളിൽ ഇടതു വശത്തായി 
പകൽ 11 മണിക്ക് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ “ഉപയോഗയോഗ്യമല്ലാത്ത വാഹനം വാങ്ങുവാനുള്ള ടെണ്ടർ 
ബ്യൂറോ സ്പെഷ്യൽ സെൽ, എറണാകുളം ഓഫീസിൽ വച്ച് എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. ഇപ്രകാരം ലഭിക്കുന്ന 
പരസ്യമായി ടെണ്ടർ / ലേലം വഴി വിൽപ്പന നടത്തുന്നതാണ്. ടെണ്ടറുകൾ 21- 12 - 2010- ന് പരസ്യലേലത്തിനോടൊപ്പം 
ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നവർ കൃത്യ തദവസരത്തിൽ സന്നിഹിതരായിട്ടുള്ള ടെണ്ടറുകാരുടെയോ 
സമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു അ വരുടെ നിയമാനുസൃത പ്രതിനിധികളുടെ യോ 
മണിക്കൂർ മുമ്പായി 1,000 രൂപ നിരതദ്രവ്യം അടച്ച് രസീത് സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ 
വാങ്ങേണ്ടതുമാണ്. 

കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി 

ഉറപ്പിക്കുന്നതും ടിയാൻ ലേലം/ ടെണ്ടർ തുകയുടെ സംഖ്യ 
-- 2. ടെണ്ടറുകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ ആ നിരതദ്രവ്യം കിഴിച്ച് സർക്കാർ നിരക്കിലുള്ള വാറ്റ് നികുതി 
വിവരം വെള്ളക്കടലാസിൽ എഴുതി പോലീസ് സൂപ്രണ്ട്, ഉൾപ്പെടെയുള്ള തുകയും ലേലസ്ഥലത്ത് വച്ച് അപ്പോൾ 
വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, സ്പെഷ്യൽ തന്നെ അടയ്ക്കേണ്ട തും സൂപ്രണ്ട് ഓഫ് പോലീസ്, 
സെൽ, എറണാകുളം, കലൂർ കതൃക്കടവ് എന്ന്മുദ്രണം - സ്പെഷ്യൽ സെൽ, എറണാകുളത്തിന്റെ ഉത്തരവ് കിട്ടുന്ന 
ചെയ്ത കവറിൽ 20 - 12 - 2010 -ാം തീയതി വൈകുന്നേരം മുറയ്ക്ക് 10 ദിവസത്തിനുള്ളിൽ ലേല വസ്തു സ്വന്തം 
4 മണിക്ക് മുമ്പായി കിട്ടത്തക്കവണ്ണം അയക്കേണ്ടതാണ്. ചെലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. 


ണ 


23rd Nov. 2010 ) 


POLICE DEPARTMENT 


114 


- 5. മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി സമയങ്ങളിൽ വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, 
ലേലം/ ടെണ്ടർ കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ പെഷ്യൽ സെൽ, എറണാകുളം പോലീസ് സൂപ്രണ്ടിന്റെ 
ലേലം/ ടെണ്ടർ ചെയ്ത വാഹനം പുനർലേലം ചെയ്യുന്നതും - അ നു വാദത്തോടെ പരിശോധിക്കാവുന്നതും കൂടുതൽ 
ആ വകയിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം - വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. 
സംഭവിക്കുകയാണെങ്കിൽ ആയത് മുൻ ലേലം/ ടെണ്ടർ 

- 8 . ഒരു കാരണവും കൂടാതെ ലേലം നിർത്തി 
കൊണ്ട യാളിൽ നിന്നും ഈടാക്കുന്നതും ടിയാൻ അടച്ച 

വയ്ക്കു ന്നതിനും മാറ്റിവയ്ക്കു ന്നതിനും ഉള്ള പൂർണ്ണ 
നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. അഥവാ 

അധികാരം വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, 
ലേലത്തിൽ ലാഭമുണ്ടാവുകയാണെങ്കിൽ ടിയാന് 

്പെഷ്യൽ സെൽ, എറണാകുളം പോലീസ് സൂപ്രണ്ടിൽ 
യാതൊരുവിധ അർഹതയും ഉണ്ടായിരിക്കുന്നതുമല്ല . 

നിക്ഷിപ്തമായിരിക്കും. 
- 6 . ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ 
നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു കൊടുക്കുന്നതാണ്. 

പോലീസ് സൂപ്രണ്ടിന്റെ 
- 7 . ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ മേൽ കാര്യാലയം, വിജിലൻസ് 
പ്രസ്താവിച്ച നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ലേലം ആന്റ് ആന്റി കറപ്ഷൻബ്യൂറോ, 
ചെയ്യുവാനുള്ള വാഹനം എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും സ്പെഷ്യൽ സെൽ, 

( ഒപ്പ്) 
രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള എറണാകുളം. 

പോലീസ് സൂപ്രണ്ട്. 


